മരുന്നുകളുടെ വിലവര്‍ധനവും 
പുതിയ സാമ്പത്തിക നയങ്ങളും 





കേരള ശാസ്ത്രസാഹിത്യ പരിഷത്ത്‌ 


മരുന്നുകളുടെ വിലവര്‍ധനവും പൂതിയ സാമ്പത്തിക നയങ്ങളും ൭ പ്രസാ 
ധനം, വിതരണം: കേരള ശാസ്ത്രസാഹിത്യ പരിഷത്ത്‌, കോഴിക്കോട്‌ _2 4൭ 
പ്രിന്റിങ്‌: കെ.ടി.സി ഓഫ്സെറ്റ്‌ പ്രിന്റേഴ്‌സ്‌. കോഴിക്കോട്‌ ൫ വില: 1.50 ക. 





0597 ൫൭3൧ 103൧൨9 ൧1/8 510 0150 1 1/92 





മരുന്നുകളുടെ വിലവര്‍ധനവും 
പുതിയ സാമ്പത്തിക നയങ്ങളും 


ക്‌ 


രഥ വശ്യമരുന്നുകളുടെയും ജീവന്‍രക്ഷാ മരുന്നുകളുടെയും വില കഴിഞ്ഞ 
53-/ഏതാനും മാസങ്ങളായി കുതിച്ചുയരുന്നു. കേന്ദ സര്‍ക്കാര്‍ പുതിയ 
ഓഈഷധനയത്തിന്റെ പണിപ്പുരയിലാണ്‌. പുതിയ ഓഷധനയം വരുന്നതോടെ 
മരുന്നുവിലയില്‍ ഇനിയുമൊരു വര്‍ധനയുടെ സൂചനയുണ്ട്‌. 
മരുന്നുവില ഇന്നത്തെ തോതിലേക്കു കുതിച്ചു ചാടിയത 1986 ഡിസം 
ബര്‍ മുതലാണ്‌. അന്നത്തെ ഗവണ്‍മെന്റ്‌ പുതിയ ഓഷധനയം പ്രഖ്യാപിച്ചതി 
ന്റെ പ്രത്യാഘാതം. 


പട്ടിക - 1 


ചില അവശ്യമരുന്നുകളുടെ വിലവര്‍ധന 


മരുന്ന ആളവ്‌ വില(രൂപാ 
1991 ഓഗസറ്റ്‌ 1992 ജനുവരി 


[തിന്തിന്ന നിനി 


ഇസ്‌യോ-20 10 ഗുളിക 11.50 19.00 
ഡയോണില്‍ 10 ഗുളിക 1.50 250 
ഇന്‍സുലിന്‍ ലെന്‍റ്റേ 1 കൂപ്പി 17.50 27.00 
ആംപിസ്വെല്ലിന്‍ 259 മില്ലിഗ്രാം 200 ഗുളിക 16.00 24. 60 
വാല പാറിന്‍ സിറപ്പ്‌ 100 മി.ലിറ്റര്‍ 18.90 : 29.00 
ഡോംപെറിഡോള്‍ 10 ഗുളിക 9.00 11.80 
സിനാറില്‍ 10 ഗുളിക 2,60 5.40 
ഇന്‍ഡെറാള്‍ 40 മി.ഗ്രാാറി0 ഗുളിക 300 7.49 
മാനിറ്റോള്‍ 350 മില്ലിലിറ്റര്‍ ൭൫.00 87.00 
ഡാഫളോള്‍ 500 മില്ലിഗ്രാം 200 ഗുളിക 30.15 89.50 
മോണോ ടാര്‍ഡ്‌ 40 യൂണിറ്റ്‌ 2൨0 മില്ലിലിറ്റര്‍ 89.38 114.57 
ആന്റികോകസ 600 മിവ്പിഗ്രാംാ30 നൂളിക 99.34 . 132.29 


ഇമുറാന്‍ _ 100ഗുളിക - 44832 723.50 





[4] 


രൂപയുടെ മൂല്യശോഷണത്തിന്റെ മറവിലാണ്‌ മരുന്നു കമ്പനികള്‍ 
ഇപ്പോള്‍ മരുന്നുവില ഉയര്‍ത്തിക്കൊണ്ടിരിക്കുന്നത്‌. 


ഇറക്കുമതി ചെയ്യൂന്ന അടിസ്‌ഥാന ഓഷധങ്ങള്‍ ഉപയോഗിച്ച്‌ നിര്‍മി 
ക്കുന്ന 54 മരുന്നുകളുടെ വിലവര്‍ധിപ്പിക്കാന്‍ രൂപയുടെ മുല്യശോഷണത്തെ 
ത്തൂടര്‍ന്നു ഗവണ്‍മെന്റ്‌ അനുമതി നല്‍കിയിരുന്നു. എന്നാല്‍, ഈ ഓഷധ 
ങ്ങള്‍ക്കു പുറമേ വിലനിയന്തണം ഏര്‍പ്പെടുത്തിയിട്ടുള്ള പല അവശ്യമരുന്നു 
കളുടെയും വില ഏകപക്ഷീയമായി മരുന്നുകമ്പനികള്‍ വര്‍ധിപ്പിച്ചിരിക്കുക 
യാണ. 


മിക്ക മരുന്നുകള്‍ക്കും 75 മൂതല്‍ നൂറു ശതമാനംവരെയാണ്‌ വിലവര്‍ധന 
(പട്ടിക ഒന്ന ) ക്ഷയരോഗത്തിനുള്ള “റിഫാംപിസിന്‍' മരുന്നിനുവരെ വിലകൂടി. 
ഒരു ഗൂുളികയ്ക്കു 4.90 രൂഷയായിരുന്നത്‌ 5.45 രൂപയായി. പ്രമേഹ രോഗികള്‍ക്കാ 
വശ്യമായ ഇന്‍സുലിന്‍ ഇന്‍ജക്ഷന്‍ ഒറ്റയടിക്കു പത്തുരൂപയാണ്‌ വര്‍ധിച്ചത്‌. 


തലച്ചോറിനെ ബാധിക്കുന്ന നീര്‍വീിക്കത്തിനും വൃക്കകളെ ബാധിക്കുന്ന 
ചില രോഗങ്ങള്‍ക്കും അടിയന്തിരസന്ദര്‍ഭങ്ങളില്‍ ഉപയോഗിക്കേണ്ട “മാനി 
റ്റോള്‍” ഇന്‍ജക്‌ ഷന്‍ ലായനിവില നാലിരട്ടിയായി. 350 മില്ലി ലിറ്ററിന 22 രൂപ 
യില്‍നിന്ന 58 രൂപയായും ഈയിടെ 87 രൂപയായും. ഇറക്കുമതി ചെയ്യേണ്ട 
ഒരൂ രാസവസ്തുവും ഈ മരുന്നു നിര്‍മാണത്തിന്നാവശ്യമില്ല. വെറും പഞ്ച 
സാര ഉപയോഗിച്ചാണ്‌ മാനിറ്റോള്‍ ലായനി ഉല്‍പാദിപ്പിക്കുന്നത്‌. എന്നിട്ടും 
പുതിയ സാമ്പത്തികനയങ്ങളുടെ മറവില്‍ ഒരു ന്യായീകരണവുമില്ലാതെയാണ്‌ 
ഈ മരുന്നിന്റെ വിലയും വര്‍ധിപ്പിച്ചിരിക്കുന്നത്‌. 


സാധാരണക്കാര്‍ക്ക്‌ താങ്ങാനാവാത്ത, മരുന്നുകളുടെ ഇപ്പോഴത്തെ വില 
വര്‍ധനയടക്കം ഇന്ത്യന്‍ ഓഷധവ്യവസായം നേരിടുന്ന ഗുരുതരമായ പ്രതി 
സന്ധി അശാസ്ത്രീയമായ ഓഷധനയത്തിന്റെ ഫലമാണ്‌. 


മരുന്നുവ്യവസായ രംഗത്ത്‌ കഴിഞ്ഞ ഏതാനും വര്‍ഷങ്ങളായി തുടര്‍ന്നു 
പോരുന്ന തെറ്റായ നയങ്ങള്‍ക്കു പുറമേ വിദേശ കുത്തകകള്‍ക്കു പൂര്‍ണമായി 
കീഴടങ്ങുന്ന പുത്തന്‍ സാമ്പത്തിക നയങ്ങള്‍കൂടെയാകുമ്പോള്‍ മരുന്നു വില 
കളില്‍ ഇനിയും ഭീമമായ വര്‍ധന വുണ്ടാകുമെന്നും ഇന്ത്യന്‍ ജനതയുടെ ആ 
രോഗ്യസംരക്ഷണം തന്നെ വലിയൊരു പ്രതിസന്ധിയെ നേരിടുമെന്നും ഞ 


ങ്ങള്‍ ഭയപ്പെടുന്നു. 
1. ഓഷധ നയവും ജനകീയശാസ്ത്ര പ്രസ്ഥാനങ്ങളും 


ശാസ്ത്രസാഹിത്യ പരിഷത്ത അടക്കമുള്ള ഇന്ത്യയിലെ ജനകീയശാസ്ത്ര 
പസ്‌ഥാനങ്ങളാണ്‌ (൧ ഘി ഉധഠ 29൦൨ പാമ; ദ്ധി 
കേനറ റഠനന്പ്നടട ഠ0൧ഡഠ 00൮൦൦൦൧൧൧൦ എന്നീ സംഘടനകളിലൂടെ 


[5] 


ഓഷധ വ്യവസായരംഗത്തെ അശാസ്ത്രീയതകള്‍ ചൂണ്ടിക്കാണിക്കുന്നതിലും 
പരിഹാരങ്ങള്‍ നിര്‍ദേശിക്കുന്നതിലും മുന്‍കൈ എടുത്തിട്ടുള്ളത. ജനകീയ ശാ 
സ്ത്രപ്രസ്‌ ഥാനങ്ങള്‍ മുന്നോട്ടു വെച്ചിട്ടുള്ള മുഖ്യ ആവശ്യങ്ങള്‍ ഇവയാണ്‌. 


1. അവശ്യമരുന്നുകളുടെ ലഭ്യത ഉറപ്പു വരുത്താനുള്ള നടപടികള്‍ 


2 അനാവശ്യമരുന്നുകളുടെ മേല്‍ നിയന്ത്രണം; അപകടകാരികളായ 
മരുന്നുകളുടെ നിരോധനം. ലം 


3.കര്‍ശനമായ ഗുണനിലവാര്‍നിയ്ര ന്തണം. 
4 മരുന്നുകളുടെ വില “നിയന്ത്രണം. 


ഈ ആവശ്യങ്ങള്‍ എല്ലാംതന്നെ പരസ്പര ബന്ധിതങ്ങളാണ്‌. ഉദാഹര 
ണത്തിന്‌, അനാവശ്യമരുന്നുകള്‍ നിയന്ത്രിക്കാതെ അവശ്യമരുന്നൂകളുടെ 
ലഭ്യത വര്‍ധിപ്പിക്കാന്‍ വിഷമമാണ്‌. ഇവ ടാ വിലകള്‍ നിയന്ത്രി 
ക്കുക അസാധ്യവും. 


ഓഷധവ്യവസായ രംഗത്തെ നയ രൂപീകരണത്തിന്റെ ചരിത്രവും ഇന്ന 
ത്തെ നയങ്ങള്‍ മേല്‍പ്പറഞ്ഞ ആവശ്യങ്ങള്‍ നേടുന്നതിനു വിഘാതമായി നില്‍ 
ക്കുന്നതെങ്ങിനെ എന്നും പരിശോധിച്ചു നോക്കാം. 


2. പാശ്ചാത്തല വിവരങ്ങള്‍ 
2.1 ഓഷധങ്ങള്‍ - ചില പദങ്ങളുടെ അര്‍ഥം 
അവശ്യമരുന്നുകള്‍. 

എല്ലാ രോഗങ്ങളും ചികിത്സിക്കാന്‍ വൈദ്യശാസ്ത്രമുറപ്രകാരം ആവശ്യ 
മായ മരുന്നുകള്‍. ഓരോ രാജ്യവും തങ്ങളുടെ ആവശ്യങ്ങള്‍ക്കനുസരിച്ച്‌ ആവ 
.ശ്യമരുന്നുകളൂടെ ലിസ്റ്റ തയ്യാറാക്കണമെന്ന്‌ ലോകാരോഗ്യ സംഘടന നിര്‍ 
ദേശിക്കുന്നു. ലോകാരോഗ്യ സംഘടന ഒരു മോഡല്‍ ലിസ്റ്റ്‌ ഉണ്ടാക്കീയി 
ട്ടുണ്ട്‌. ഇതില്‍ മുന്നോറോളം മരുന്നുകളാണുള്ളത്‌. ഈ ലിസ്റ്റില്‍ ഏഴെണ്ണമൊ 
ഴിച്ച്‌ മറ്റെല്ലാം തന്നെ ഏകപദാര്‍ഥ  ഓഷധ ങ്ങളാണ്‌ (51091 !ന9/ടയട൩ 
ഡൂട). പല മരുന്നുകള്‍ കൂട്ടിക്കലര്‍ത്തി ഉണ്ടാക്കുന്ന “ചേരുവകള്‍ ക്ക്‌ 
(0ഠന്ഥ൫ഠ൫5) അവശ്യമരുന്നു ലിസ്‌റ്റില്‍ വലിയ സ്ഥാനമില്ല. 
അനാവശ്യമരുന്നുകള്‍. 

ശാസ്ത്രീയ ചികിത്‌ സാമൂറയില്‍ സ്ഥാനമില്ലാത്തവ. മിക്ക ഓഷധ ചേ 
രുവകളും അനാവശ്യമാണ്‌. ചൂമസംഹാരികള്‍, ടോണിക്കുകള്‍ എന്നിവയെ 
ല്ലാം ഈ ഇനത്തില്‍ പെടുന്നു. ഇന്ന്‌ മാര്‍ക്കറ്റില്‍ ഉള്ള മരുന്നുകളില്‍ അധി 
കവും ഇത്തരത്തിലുള്ളവയാണ്‌ ! 


6 


അടിസ്ഥാന ഓഷധങ്ങളും ഫോര്‍മുലേഷനുകകളും: 


മരുന്നുകളുടെ നിര്‍മാണത്തിലെ അവസാന രാസരൂപത്തെ അടിസ്ഥാന 
ഓഈഷധം (8ദ5൦ ഠഡറ്റ) എന്നു പറയുന്നു. അടിസ്ഥാന ഓഷധത്തെ ഗുളിക, 
കാപ്‌ സ്ൃയള്‍. സിറപ്പ്‌, ഓയിന്റ്‌ മെന്റ്‌ എന്നിവയൊക്കെയാക്കി. മാറ്റുമ്പോള്‍ അവ 
യെ ഫോര്‍മുലേഷനുകള്‍ എന്നും. അടിസ്ഥാന ഓഷധങ്ങള്‍ നിര്‍മിക്കാന്‍ 
ഉയര്‍ന്ന സാങ്കേതിക വിദ്യ വേണം. തുടര്‍ന്നുള്ള ഫോര്‍മുലേഷന്‍ നിര്‍മാണ 
ത്തിനുള്ള സാങ്കേതിക വിദ്യ ലളിതമാണ്‌. 


2.2. ഇന്ത്യന്‍ ഓഷധ വ്യവസായത്തിന്റെ ഘടന 


20,000 യൂനിറ്റുകളിലായി 60,000 ത്തിലേറെ മരുന്നുകള്‍ ഉത്‌പ്പാദിപ്പിക്ക 
പ്പെടുന്നു. 


3 മേഖലകളിലാണ്‌ ഉത്പ്പാദനം. - 


8) പൊതുമേഖല (4 കമ്പനികള്‍? 
൧) ഇന്ത്യന്‍ സ്വകാര്യ മേഖല (വന്‍കിട കമ്പനികളും ചെറുകിട 
ഉല്‍പ്പാദകരുാ 


0) വിദേശ കമ്പനികള്‍ 


2,2,1 വിദേശ മേഖലയുടെ പങ്ക്‌ 


സ്വാതന്ത്യാനന്തര കാലഘട്ടം മുതല്‍ ഇന്ത്യന്‍ ഓഷധ വിപണിയില്‍ 
ആധിപത്യം പുലര്‍ത്തിയിരുന്നത്‌ വിദേശ കമ്പനികളാണ്‌. മറ്റു വ്യവസായ 
മേഖലകളില്‍ വിദേശ മൂലധനത്തിനു മേല്‍ നിയ്ന്രണമേര്‍പ്പെടുത്തിയപ്പോഴും 
സര്‍ക്കാര്‍ ആദ്യകാലങ്ങളില്‍ ഓഷധ വ്യവസായ രംഗത്തെ ഇതില്‍നിന്ന്‌ ഒഴിച്ചു 
നിര്‍ത്തി. വിദേശകമ്പനികള്‍ ഓഷധ ഉത്‌ പാദന രംഗത്ത്‌ പുതിയ സാങ്കേതിക 
വിദ്യകള്‍ കൊണ്ടുവരുമെന്നും ഇന്ത്യയിലുള്ള രോഗങ്ങളെപ്പറ്റി ഗവേഷണം നട 
ത്തി പൂതിയ മരുന്നുകള്‍ ഇവിടെ വളര്‍ത്തിയെടുക്കുമെന്നായിരുന്നു ആദ്യകാല 
പ്രതീക്ഷ........... എന്നാല്‍ സംഭവിച്ചതോ? 


8) ഈ കമ്പനികള്‍ അവശ്യമരുന്നുകളുടെ ഉത്‌ പാദനത്തില്‍ താല്‍പര്യം 
കാണിച്ചില്ല. അനാവശ്യമരുന്നുകള്‍ വിറ്റ്‌ വമ്പിച്ച ലാഭമുണ്ടാക്കാനാണ്‌ അവര്‍ 
ശ്രമിച്ചത്‌. (1984-ല്‍ ഫൈസര്‍ കമ്പനിയുടെ 33% വിറ്റുവരവ ബികോസ്യൃള്‍സ്‌, 
പ്രോട്ടീനെക്‌ സ്‌ എന്നീ അനാവശ്യമരുന്നുകളില്‍ നിന്നായിരുന്നു. പാര്‍ക്ക്‌ ഡേ 
വീസിന്റെ 28% ബെനാഡ്രില്‍ എന്ന അശാസ്ത്രീയ ചുമസംഹാരിയില്‍ നിന്നും, 
ഹെക്‌സ്റ്റിന്റെ 36% അനാള്‍ജിന്‍ അടങ്ങുന്ന അപകടകാരികളായ നൊവാള്‍ 
ജിന്‍. ബരാള്‍ഗാന്‍ എന്നീ മരുന്നുകളില്‍ നിന്നും. 


0) ഉയര്‍ന്ന സാങ്കേതിക വിദ്യ ആവശ്യമായ അടിസ്‌ ഥാനമരുന്നുകള്‍ വള 
രെ ക്ലുറച്പുമാത്രം ഉല്‍പാദിപ്പിക്കുകയും, അടിസ്ഥാന മരുന്നുകള്‍ ഉറക്കുമതി 
ചെയ്ത്‌ ഫോര്‍മുലേഷനുകള്‍ കൂടുതല്‍ നിര്‍മ്മിക്കുകയുമാണവര്‍ ചെയ്തത്‌. 
1984-ല്‍ അടിസ്ഥാനമരുന്നുകളുടെ 83% ഇന്ത്യന്‍ കമ്പനികളാണ്‌ ഉല്‍പാദിപ്പി 
ചുത്‌. (പട്ടിക -മാ 





പട്ടിക -2 
മേഖല 197 1984 
അടിസ്ഥാ. ഫോര്‍മു. അടിസ്ഥാ. ഫോര്‍മു. 
പൊതുമേഖല 37% 66% 23% 7% 
ഇന്ത്യന്‍ (സ്വകാര്യം) 25% 43% 60% 53% 
വിദേശമേഖല 38% 51% 17% 40% , 


0) മൂലധന നിക്ഷേപത്തേക്കാള്‍ എത്രയോ അധികം പണം പുറത്തു 
കൊണ്ടുപോവുകയാണ്‌ ഈ കമ്പനികള്‍ ചെയ്തത്‌. ഡിവിഡന്റ്‌. റോയല്‍റ്റി 
ഇനങ്ങള്‍ വഴിയുള്ളതിനു പുറമേ “മാറ്റവില'യെന്ന വന്‍ തട്ടിപ്പാണിതിനവര്‍ 
ഉപയോഗിക്കുന്നത്‌. 


അടിസ്ഥാന ഓഷധങ്ങള്‍ വിദേശത്തുള്ള സ്വന്തം മാതൃസ്‌ഥാപനങ്ങ 
ളില്‍നിന്ന്‌ അന്താരാഷ്ട്ര മാര്‍ക്കറ്റിലുള്ളതിലും വലിയ വില ഈടാക്കി ഇറക്കു 
മതി ചെയ്ത മാറ്റവില (7ഥട/൭0 ൧0൧0൭) സ്ര്രദായത്തിലൂടെ അതിഭീമമായ 
ലാഭം കടത്തിക്കൊണ്ടുപോകാന്‍ വിദേശ കമ്പനികള്‍ക്ക്‌ കഴിഞ്ഞു. (പട്ടിക 
മൂന്ന്‌ ? ഇതിന്റെയൊക്കെ ഫലമായി ഇന്ത്യന്‍ വിപണിയില്‍ ഓഷധവില 
ക്രമാതീതമായി ഉയരുകയും ചെയ്തു. 


0) പ്രചരണ സമ്മര്‍ദ തന്ത്രങ്ങളിലൂടെ ഡോക്ടര്‍മാരെ സ്വാധീനിച്ച്‌ 
ബ്രാന്‍ഡു നാമങ്ങളിലുള്ള തങ്ങളുടെ മരുന്നുകള്‍ പ്രചരിപ്പിക്കുന്നു. 


ബ്രാന്‍ഡ്‌ നാമത്തിന്റെ മറവില്‍ മരുന്നുകമ്പനികള്‍ക്ക്‌ തോന്നിയതു 
' പോലെ തങ്ങളുടെ ഉത്‌പന്നങ്ങള്‍ക്ക്‌ വില നിശ്ചയിക്കാന്‍ കഴിയുന്നു. തങ്ങള്‍ 
നിര്‍ദേശിക്കുന്ന മരുന്നുകളുടെ വിലയെപ്പറ്റി ശ്രദ്ധിക്കാത്ത ഡോക്ടര്‍മാരും 
മരുന്നുകമ്പനികളുടെ തട്ടിപ്പിനെപ്പറ്റി വിവരമില്ലാത്ത ഉപഭോക്താക്കളും 
ഇക്കാര്യമറിയുന്നില്ല, എന്നുമാത്രം. 


നാന്‍ഡ്രലോണ്‍ ഫിനൈല്‍ പ്രോപ്രിയണേറ്റ്‌ (4൭൫00൧10൩൦ 0൧0൭സ്വി൦ 
6൪0൦0൫16) എന്ന ഇന്‍ജക്ഷന്‍ (25 മി.ഗ്രാാ ലൈക്കാ (1൪) എന്ന കമ്പനി 
ഗ്രോത്തിക്ക്‌ (31വിം) എന്ന പേരില്‍ 5 രൂപ 40 പൈസക്കും, ജാഗ്‌ സന്‍ പാല്‍ 


(പദറൂടഠന ദ) എന്ന കമ്പനി മെറ്റബോള്‍ (1061ദ0ഠ॥) എന്ന പേരീല്‍ 9 രൂപ 58 
പൈസക്കും ബയോകെം (810൦0൭൬൩) കമ്പനി ബയോഡെബോള്‍ (81ഠഠ60ഠ॥) 
എന്ന പേരില്‍ 20 രൂപ 82 പൈസക്കും വില്‍ക്കുന്നു! എത്ര വലിയ വില 
വ്യത്യാസമാണെന്നു നോക്കു 


പട്ടിക - 3 


മാറ്റവില ഓഷധവ്യവസായത്തില്‍ 


ഓഷധം ' ഇറക്കുമതി അന്താരാഷ്ര്ര 
വില മാര്‍ക്കറ്റ്‌ വില 
രൂപ/കീലോഗ്രാഠാ 
1. ക്ലോര്‍ഡയസപോക്്‌ സൈഡ്‌ 5555 റ്‌ 
2. ഇന്‍ഡോമെത്തസിന്‍ 3400 360 
3. ഫ്രൂസമൈഡ്‌ 1650 520 
4. എറിത്രോമൈസിന്‍ 1250 780 


ബഹുരാഷ്ര്ര മരുന്നു കമ്പനികളുടെ പറുദീസയായ അമേരിക്കയില്‍ 
പോലും ഓഷധങ്ങള്‍ ജനറിക്ക്‌ നാമത്തില്‍ പ്രചരിപ്പിക്കുന്നതിനുള്ള ശ്രമം 
ആരംഭിച്ചിട്ടുണ്ട്‌. ഓഷധവില കുറക്കുന്നതിനുള്ള ഭാഗമായാണ്‌ ജനറിക്‌ 
ഓഷധങ്ങള്‍ക്ക്‌ പ്രോല്‍സാഹനം നല്‍കാന്‍ അമേരിക്കന്‍ ഗവണ്‍മെന്റ്‌ തീരുമാ 
നിച്ചിട്ടുള്ളത്‌. ബ്രാന്‍ഡ്‌ ഓഷധങ്ങളെ അപേക്ഷിച്ച്‌ ജനറിക്ക്‌ ഓഷധങ്ങള്‍ 
ഗുണനിലവാരം കുറഞ്ഞതാണെന്നുള്ള മരുന്നുകമ്പനികളുടെ പ്രചരണങ്ങള്‍ 
ക്കെതിരായി അമേരിക്കന്‍ 6൧4 (6ഠഠഠ ദ൧ഠ 0ഡഠ ൧0 സ്ല്ടദധഠന) വസ്മൂുതകള്‍ൾ 
നിരത്തിവച്ചുകൊണ്ടുള്ള എതിര്‍പ്രചരണവും നടത്തിവരികയാണ്‌. കഴിഞ്ഞ 
വര്‍ഷം അമേരിക്കയില്‍ വിറ്റഴിക്കപ്പെട്ട ഓഷധങ്ങളുടെ 30 ശതമാനം ജനറിക്ക്‌ 
ഓഷധങ്ങളായിരുന്നതായി കണക്കാക്കിയിട്ടുണ്ട്‌. 


6. മിക്ക മരുന്നുകള്‍ക്കും വിദേശകമ്പനികളുടെ ബ്രാന്‍ഡുകള്‍ക്ക്‌ 
ഇന്ത്യന്‍ കമ്പനികളുടേതിനേക്കാള്‍ അധിക വിലയാണ്‌. (പട്ടിക-4? 


3. ഓഷധവ്യവസായ രംഗത്തെ നയരൂപീകരണം 


3.1 എഴുപതുകള്‍ -- പുരോഗതിയും പരിമിതികളും 


മേല്‍ വിവരിച്ച കാരണങ്ങളാല്‍ വിദേശകമ്പനികളെ നിയന്ത്രിക്കണമെന്ന 
വ്യാപകമായ ആവശ്യമുയര്‍ന്നുവന്നതിന്റെ ഫലമായി ശ്രീമതി ഇന്ദിരാഗാന്ധി 


യ. 


റ്‌ 


യുടെ നേതൃത്വത്തിലുള്ള സര്‍ക്കാര്‍ 1969 -നു ശേഷമെടുത്ത പല നടപടികളും 
പുരോഗമനപരമായിരുന്നു. 


൭) 6682, നിയമം - വിദേശ മൂലധന നിക്ഷേപത്തിനുമേല്‍ നിയന്ത്രണ 


ങ്ങള്‍ ഏര്‍പ്പെടുത്തി. (40% വിദേശ നിക്ഷേപമുള്ള കമ്പനികളാണ്‌ ഇതില്‍ 





പെട്ടു ാ 
പട്ടിക - 4 
മരുന്ന്‌ വിദേശ കമ്പനിയുടെ ഇന്ത്യന്‍ കമ്പനിയുടെ 
ബ്രാന്‍ഡ്‌ ബ്രാന്‍ഡ്‌ 
വില 

വിറ്റാമിന്‍-സി 2.64 ലി 0.50 
ഡി.ഇ.സി. 

(മന്തുരോഗത്തിനുള്ളത?) 9.68 0.22 
 ട്രെടാസൈക്കിന്‍ 2.01 1.10 
പാരസറ്റമോള്‍ 23.41 രിൽ 


----__- 


ഉ) 14810 നിയമം - കുത്തകകളെ നിയന്ത്രിക്കാനുദ്ദേശിച്ചുകൊണ്ടുള്ള 
തായിരുന്നു. 25 കോടിയിലധികം ആസ്ധിയുള്ള കമ്പനികള്‍ ഇതില്‍ 
പെട്ടു. 


0) ലൈസന്‍സിങ്ങ്‌ നിയമങ്ങള്‍ - ഓരോ മരുന്നും ഉത്‌ പാദിപ്പിക്കാ 
നുള്ള ലൈസന്‍സ്‌ നല്‍കുമ്പോള്‍ മേഖല തിരിച്ച്‌ പരിഗണന നല്‍കി. 
ചില മരുന്നുകള്‍ പൊതുമേഖജയ്ക്കും. ചിലത്‌ ഇന്ത്യന്‍ കമ്പനികള്‍ 
ക്കുമായി മാറ്റിവെച്ചു. ചില ലൈസന്‍സുകളില്‍ നിന്ന്‌ 668൧, 070 
കമ്പനികളെ ഒഴിവാക്കി. 


ഠ) ഇന്ത്യന്‍ പേറ്റന്റ്‌ നിയമം (1970)- ഏറ്റവും പുരോഗമനപരമായ ഈ 
നിയമം മൂന്നാം ലോകരാജ്യങ്ങള്‍ക്കൊരു മാതൃകയായിരുന്നു. ഇതുപ്ര 
കാരം മരുന്നുകളുടെ കാര്യത്തില്‍ 

|) പേറ്റന്റ്‌ കാലാവധി 7 വര്‍ഷം മാത്രം. 

|!) ഉത്പ്പന്ന പേറ്റന്റ്‌ നല്‍കില്ല: മരുന്ന്‌ ഉത പ്പാദിപ്പിക്കുന്ന പ്രക്രിയക്കു 
മാത്രം പേറ്റന്റ്‌. അതായത ഇന്ത്യയിലെ ഏത്‌ ഉത്പ്പാദകനും പുതി 


യൊരു മരുന്ന്‌ നിര്‍മിക്കാന്‍ അവകാശമുണ്ട്‌. സ്വല്‍പ്പമെങ്കിലും വ്യത്യ 
സ്ഥമായ ഒരു പ്രക്രിയ ഉപയോഗിക്കണമെന്നു മാത്രം. 


|) പേറ്റന്റുടമ ഇന്ത്യയില്‍ ആ മരുന്നിന്റെ ഉത്‌ പാദനം നടത്തിയില്ലെ 
ങ്കില്‍ അവകാശം നഷ്‌ടപ്പെടുന്ന വ്യവസ്ഥ. 


3. 1.2 ഈ നിയമങ്ങള്‍ കൊണ്ടുണ്ടായ ഗുണങ്ങള്‍ 


ഈ നിയമങ്ങളില്‍ ഒട്ടേറെ പഴുതുകളുണ്ടായിരുന്നു. പലപ്പോഴും ലൈ 

സന്‍സിങ്ങ്‌ സന്പ്രദായം രാഷ്ട്രീയ അഴിമതിക്കും ഇട നല്‍കി. ജനകീയ ശാ 

സത്ര പ്രസ്ഥാനങ്ങള്‍ ഇക്കാര്യങ്ങള്‍ ചു ണ്ടിക്കാണിക്കുകയും പഴുതുകളും 
അഴിമതിയും ഇല്ലാതാക്കാനുള്ള നിര്‍ദേശങ്ങള്‍ നല്‍കുകയും ചെയ്യിരുന്നു. 


പഴുതുകളുണ്ടെങ്കിലും ഓഷധ വ്യവസായരംഗത്ധ്‌ സ്വയംപര്യാപ്ത 
നേടുന്നതില്‍ ഈ നിയമങ്ങള്‍ വലിയ പങ്കുവഹിച്ചു. ഇന്ത്യന്‍ കമ്പനികള്‍ അഭു 
തപൂര്‍വമായ വളര്‍ച്ച രേഖപ്പെടുത്തി. (പ്രധാനമായും സ്വകാര്യമേഖല. നിര്‍ഭാ 
ഗ്യവശാല്‍, സര്‍ക്കാരിന്റെ താത്‌ പര്യക്കുറവുമൂലം പൊതുമേഖല ഈ വളര്‍ച്ച 
യില്‍ പങ്കാളിയായില്ല.? ഇന്ന അടിസഥാന ഓഷധങ്ങളുടെ സിംഹഭാഗവും 
ഫോര്‍മുലേഷനുകളുടെ വലിയൊരു പങ്കും ഉല്‍പ്പാദിപ്പിക്കുന്നത്‌ ഇന്ത്യന്‍ 
മേഖലയാണ്‌. 


പേറ്റന്റ്‌ നിയമത്തിന്റെ ആനുകൂല്യങ്ങള്‍ ഉപയോഗിച്ച്‌ വ്യത്യസ്ഥ പ്രക്രിയ 
കളിലൂടെ പല മരുന്നുകളും ഇന്ത്യന്‍ കമ്പനികള്‍ ഉല്‍പ്പാദിപ്പിക്കാന്‍ തുടങ്ങി. 
പൊതുമേഖലയിലുള്ള നമ്മുടെ ദേശീയ ലബോറട്ടറികള്‍ ഈ പ്രക്രിയകള്‍ 
വികസിപ്പിച്ചെടുക്കുന്നതില്‍ സ്മൂത്യര്‍ഹമായ പങ്കുവഹിച്ചു. പല മരുന്നുകളുട്ട 
യും വില കുത്തനെയിടിയാന്‍ ഇതു കാരണമായി (ഉദാ: ക്ഷയരോഗത്തിനുള്ള 
റിഫാം പിസില്‍?) മാത്രമല്ല, ഇന്ത്യന്‍ കമ്പനികള്‍ തങ്ങളുടെ മരുന്നുകള്‍ വിദേ 
ശമാര്‍ക്കറ്റില്‍ വിജയകരമായി വില്‍ക്കാന്‍ തുടങ്ങി (ഉദാ: ഇബുപ്രോഫന്‍? 


ഈ നേട്ടങ്ങളുടെ പാശ്ചാത്തലത്തിലാണ്‌ ഇന്ത്യ ഓഷധ വ്യവസായരംഗ 


ത്ത്‌ സ്വയം പര്യാപൃത നേടിയതായി ഖ1൪1൧ഠ വിലയിരുത്തിയത്‌. 


3.2 ഹാത്തി കമ്മറ്റി റിപ്പോര്‍ട്ട്‌ - 1975 


ഇന്ത്യന്‍ പാര്‍ലമെന്റ്‌ നിയമിച്ച ഹാത്തി കമ്മറ്റി 1975-ല്‍ സമര്‍പ്പിച്ച 
റിപ്പോര്‍ട്ട ഒരു ചരിത്രപരമായ -വഴിത്തിരിവായിരുന്നു. മേല്‍ വിവരിച്ച നിയമ 
ങ്ങള്‍ക്കു പിന്നിലെ പുരോഗമന ആശയങ്ങളും, നേട്ടങ്ങളിലുള്ള അഭിമാനവും, 
ഭാവിയെക്കുറിച്ചുള്ള ശുഭാപ്തി വിശ്വാസവും ഈ റിപ്പ പ്രതിഫലിച്ചു. 


പ്രധാന നിര്‍ദേശങ്ങള്‍ 


1. വിദേശ കമ്പനികളുടെ ദേശസാല്‍ക്കരണം. 
2. ദേശീയ ഓഷധ അതോറിറ്റിയുടെ രൂപീകരണം. 


3. 116 അവശ്യമരുന്നുകളുടെ ഉത പ്പാദനത്തിനു മുന്‍തൂക്കം. 


ി 


4. ബ്രാന്‍ഡ്‌ നാമങ്ങളുടെ നിരോധനം. ജനറിക ഓഈഷധങ്ങളുടെ 


പ്രോത്സാഹനം. 
5. ദേശീയ ഈഷധ ഫോര്‍മുഃലറി രൂഫീകരണം. 
6. ഗുണനിലവാര ന്യന്തണം. 

7. അശാസ്‌ ത്രീയ ചേരുവകള്‍ നീക്കംചെയ്യല്‍. 


ഇന്ത്യയ്യുകത്തും പുറത്താമുള്ള ജനകീയ ശാസ്ത്ര പ്രസ്ഥാനങ്ങള്‍ സ 
ന്തോഷപൂര്‍വം സ്വാഗതം ചെയു ഈ റിപ്പോര്‍ട്ട നടപ്പാക്കിയില്ലെന്നു മാത്രമല്ല. 
അതിന്റെ വിവരങ്ങള്‍ പോലം പുഴ ത്തിവെക്കുകയാണ്‌ ഗവണ്‍മെണ്ട ചെയുത. 


3.3 ഓഷധ വില നിയന്തണ നിയമം (ഉ0ഠ-1979) 


ി 


ഹാത്തി കമ്മറ്റി നിര്‍ദേശങ്ങള്‍ പൂര്‍ണമായി നടപ്പാക്കാന്‍ തയ്യാറായില്ലെ, 
ങ്കിലും അതിലേക്കുള്ള ഒരു; താടക്കമെന്ന പ്രഖ്യാപിച്ചുകൊണ്ടാണ അന്നത്തെ 
ജനതാ സര്‍ക്കാര്‍ ഈ നിയമംകൊണ്ടുവന്നത ഇതുപ്രകാരം 360 മരുന്നുകള്യ 
ടെ വിലനിയന്തിച്ചു. ഈ നിയമപ്രകാരം ഓഷധങ്ങളെ നാല വിഭാഗങ്ങളായി 
തിരിച്ചിരുന്നു. ജീവന്‍ രക്ഷാ ഓഷധങ്ങളും അവശ്യമരുന്നുകളും ഒന്നും 


രണ്ടും കാറ്റഗറിയില്‍ ഉള്‍പ്പെടുത്തി. ഈ മരുന്നുകള്‍ ഉത പാദനച്ചെവവിനേ 


ക്കാള്‍ യഥാക്രമം 40 ശതമാനവും 55 ശതമാനവും വില കൂടൃതര ഈടാക്കി 
വില്‍ക്കാന്‍ അനുവദിച്ചു. മുന്നും നാലും കാറ്റഗറിയില്‍പ്പെടുത്തിയിട്ടള്ള ടോ 
ണിക്കുകള്‍. വിറ്റാമിന്‍ മിശിതംങള്‍ തുടങ്ങിയ ഓഷധങ്ങള്‍ 100 ശതമാനം 
വരെ ലാഭമെടുക്കാവാന്നവയാണ്‌. 


മരുന്നുകമ്പനികള്‍ ഒന്നും രണ്ടും കാറ്റഗറിയില്‍വരുന്ന അവശ്യമരുന്നു 
കളുടെ ഉത പാദനം കുറച്ചുകൊണ്ടും അനാവശ്യമരുന്നുകളുടെ ഉത്‌ പാദനം 
വരധിപ്പിച്ചുകൊണ്ടും ആണ ഈ ഉത്തരവിനോട പ്രതികരിച്ചത. ഓഷധവില 
നിയന്തുണ നിയമം നടപ്പിലാക്കിയതിനെതുടര്‍ന്ന്‌ അവശ്യമരുന്നുകളുടെ 
ഉത പാദനം 21 2 ശതമാനത്തില്‍ നിന്ന്‌ 16.8 ശതമാനമായി കുറയുകയാണു 
ണ്ടായത്‌. (പട്ടിക 5?) 


4. എണ്‍പതുകള്‍ - പ്രീണനത്തിന്റെ നാളുകള്‍ 


1980 തൃകളില്‍ മരുന്നുകമ്പനികള്‍ ഒരു വശത്തും ജനകീയ ശാസ്ത്ര 
പസഥാനങ്ങള്‍ മറുവശത്തുമായി പുതിയ ഓഷധനയത്തിനുവേണ്ടി വാദിച്ചു. 


ജനകീയ ശാസ ത പ്രസ്ഥാനങ്ങള്‍ ആവശ്യപ്പെട്ടത്‌ മുഖ്യമായും ഹാത്തി 
കമ്മറ്റി നിര്‍ദേശങ്ങള്‍ നടപ്പാക്കണമെന്നാണ്‌. നിലവിലുള്ള നിയമങ്ങളിലെ 
പഴുതുകള്‍ അയയ്ക്കുക, ൧00൦0ഠറ വിലെ അപാകതകള്‍ പരിഹരിക്കുക എന്നിവയാ 


ട്‌ 
ടു 14, 

യിരുന്ന മറ്റാവശ്യങ്ങള്‍. ൧൧00 വിന്റെ പരാജയത്തിനു മുഖ്യകാരണം അനാവ 

ശ്യമരുന്നുകള്‍ നിയന്ത്രിക്കാത്തതും. അവശ്യമരുന്നുകള്‍. ലൈസന്‍സ്‌ നല്‍ 

കിയ തോതില്‍ ഉതപ്പാദിപ്പിക്കാത്തവര്‍ക്കെതിരെ നടപടികളെടൂക്കാനുള്ള നിയ 

മമില്ലാത്തതൂമാണെന്നവര്‍ വിലയിരുത്തി. 








പട്ടിക - 5 
മരുന്നുത്‌ പാദനം 
കാറ്റഗറി ഉത പാദനശതമാനം ക 
1978 പ്‌ 948 1980 
നം യ 
45 ) 4.2 3.6 
| 16.7 14.5 13.2 
| 67.1 67.8 68.6 
ഗ/ 1.1 1] 14.6 


വിദേശകമ്പനികളുടെ സംഘടനയായ ൭.൦... ആകട്ടെ നേരെ വിപരീത 
മായ നിലപാടാണെടുത്തത. അവശ്യ മരുന്നുകളുടെ ദൌര്‍ലഭ്യം മാറണമെങ്കില്‍ 
വില നിയന്ത്രണങ്ങള്‍ പാടെ മാറ്റണമെന്നവര്‍ വാദിച്ചു. അതോടൊപ്പം ലാഭവി 
ഹിതങ്ങള്‍ കൂട്ടണമെന്നും. മരുന്നു കമ്പനികള്‍ നഷ്ടത്തിലാണെന്നായിരുന്നു 
അവരുടെ വാദം. (ഇതിനവര്‍ തങ്ങള്‍തന്നെ ഫണ്ട നല്‍കിയ ഒരു സ്ഥാപ 
നമായ [404568-ന്റെ പഠനമാണ ആധാരമായി കാണിച്ചത്‌. രസകരമായ 
വസ്മൂത ഇക്കാലയളവിലതയും ഈ കമ്പനികളുടെ ആസ്ഥിയും ഷേര്‍ 
വിലയുമെല്ലാം കൂതിച്ചുയരുകയായിരുന്നു എന്നത്രെ? 


൧.1 1986-ലെ ഓഷധ നയം 


1986-ല്‍ രാജീവ്‌ ഗാന്ധി സര്‍ക്കാര്‍ ചെവിക്കൊണ്ടത ഏതാണ്ട പൂര്‍ണ 
മായും 0... പറഞ്ഞതായിരുന്നു. ഇതുപ്രകാരം 


8) വില നിയന്ത്രണ പരിധിയിലുള്ള മരുന്നുകള്‍ 347-ല്‍ നിന്ന്‌ 166 ആയി 
കററച്ചു. അടിസ്ഥാന ഓഈഷധങ്ങളില്‍ വിലനിയന്ത്രണത്തിലുള്ളത്‌ 77 
ശതമാനത്തില്‍നിന്ന്‌ 31 ആയി. 


0) വിലനിയന്ത്ിത മരുന്നുകളുടെ ലാഭവിഹിതം കൂട്ടി. ഇവയെ രണ്ടു 
കാറ്റഗറിയായി തിരിച്ച, ദേശീയാരോഗ്യ പദ്ധതികള്‍ക്കാവശ്യമായ 27 ഓഷധ 
ങ്ങള്‍ (കാറ്റഗറി -ക്ക്‌ 75 ശതമാനവും മറ്റുള്ളവയ്ക്ക്‌ (കാറ്റഗറി-മ?ാ 100 


ക്ട 


ശതമാനവും മാര്‍ക്ക അപ്പ (ഉത പാദനച്ചെലവിനുപരിയായി ഈടാക്കാവുന്ന 
വില? അനുവദിച്ചു. 


0) അമിതവില ഈടാക്കുന്ന കമ്പനിക്കെതിരെ ഉള്ള നടപടിയും. പൊതു 
മേഖല. ചെറുകിട കമ്പനികളുടെ താതപര്യം സംരക്ഷിക്കുന്നതുമായ ഓഈഷധ 
വില സമീകരണ ഫണ്ട്‌ നിര്‍ത്തലാക്കി. 


1 


ല്‍ 0) വിലനിയന്തണത്തിനായി ഓഷധങ്ങള്‍ തെരഞ്ഞെടുക്കുന്ന കാര്യ 
ത്തില്‍ ബഹാുരാഷ്‌,ടക്കമ്പനികളോടുള്ള വ്യക്തമായ വിധേയത്വം കാണാന്‍ 
കഴിയും. വിദേശകമ്പനികളുടെ മരുന്നുകള്‍ കഴിയുന്നതത വിലനിയന്തണ 
ത്തിന്റെ പരിധിയില്‍നിന്ന്‌ ഒഴിവാക്കി. കാറ്റഗറി ഒന്നിലെ 27 മരുന്നുകളില്‍ 78 
ശതമാനവും ഇന്ത്യന്‍ കമ്പനികള്‍ ഉത പാദിപ്പിക്കുന്നവയാണ. സിപ്ത (൨൧1൭) 
റാന്‍ബാക്ടി (8ദന്ഥദാ൮) തുടങ്ങിയ ഇന്ത്യന്‍ കമ്പനികളുടെ 80-85 ഓഷധങ്ങ 
ളുടെയും വില നിയത്തിച്ചിരുന്നു. അതേയവസരത്തില്‍ എസ്‌ കെയെഫ 
(£ടദൃഭ) തുടംങ്ങിയ വിദേശകമ്പനികളുടെ 40-45% മരുന്നുകള്‍ക്ക്‌ മാത്തമാണ്‌ 
വിലനിയന്ത്രണം ഏര്‍പ്പെടുത്തിയത. 


6) ബ്രോഡ്‌ ബാന്‍ഡിങ എന്ന സന്പദായം വഴി ലൈസന്‍സിങ്ങിനെ 
തുരങ്കം വച്ചു. അനാവശ്യ ചേരുവകള്‍ പെരുകുവാന്‍ ഇടയാക്കുന്ന നടപടിയാ 
യിരുന്നു ഇത. വിദേശകമ്പനികളെ അതുവഴി സഹായിക്കുന്നതും. 


4.1.2. '86_ലെ ഓഷധ നയത്തിന്റെ പ്രത്യാഘാതങ്ങള്‍ 


അവശ്യമരുന്നുകളുടെ വില കൂതിച്ചുയരന്നു. അവശ്യമരുന്നുകളുടെ വില 
വര്‍ധിപ്പിക്കാന്‍ അനുവദിച്ചാല്‍ കമ്പനികള്‍ അവയുടെ ഉത പാദനം വര്‍ധിപ്പി 
കുറ്റുമെന്നും കാലക്രമേണ അവയുടെ വില കുറയുമെന്നൂമായിരറുന്നു സര്‍ക്കാ 

' രിന്റെ വാദം. 


ഈ പ്രതീക്ഷ തികച്ചും അസ്ഥാനത്തായി. കഴിഞ്ഞ 5 വര്‍ഷത്തില്‍ മരു 
ന്നുകളുടെ വില ക്രമാതീതമായി വര്‍ധിച്ചെങ്കിലും അവശ്യമരുന്നുകളുടെ 
ഉത പാദനത്തില്‍ കാര്യമായ മാറ്റമൊന്നുമുണ്ടായില്ല. 


ആ 


4,1.3 ജനതാദള്‍ സര്‍ക്കാരിന്റെ ശ്രമങ്ങള്‍ 


86ലെ നയവൈകലഥ്യങ്ങള്‍ പരിഹരിക്കാനുള്ള ചെറിയ ശ്രമങ്ങള്‍ 
വി.പി.സിംഗ്‌ സര്‍ക്കാരിലെ മന്തിയായ ഗുരുപാദസ്വാമി നടത്തുകയുണ്ടായി. 
ആദ്യമായി ആവശ്യമരുന്ന ലിസ്റ്റ തയ്യാറാക്കിയതും കൂടുതല്‍ മരുന്നുകള്‍ 
വിലനിയന്ത്തണ പരിധിയില്‍ കൊണ്ടുവന്നതും പരാമര്‍ശമര്‍ഹിക്കുന്നു. ആ 
മന്ത്രിസഭ നീലം പതിച്ചതോടെ സംഗതികള്‍ വിണ്ടും പഴയപടിയായി. 


ലര) 
൭. തൊണ്ണൂറുകള്‍ - കീഴടങ്ങലിന്റെ കാലഘട്ടം 


1970 -നു ശേഷമുള്ള പല നേട്ടങ്ങളും നഷ്ടപ്പെടുത്തുന്ന നടപടികളാണ്‌ 
എണ്‍പതുകളില്‍ നാം കണ്ടതെങ്കില്‍ 1991 ജൂണ്‍ മാസം നരസിംഹറാവു 
സര്‍ക്കാര്‍ അധികാരമേറ്റതില്‍ പിന്നെ വിദേശസമ്മര്‍ദങ്ങള്‍ക്കു; മുന്നില്‍ പൂര്‍ണ 
മായ കീഴടംങലാണ കാണുന്നത്‌. 


പുത്തന്‍ സാമ്പത്തിക നയങ്ങള്‍ ഓഷഥ വ്യവസായരംഗത്തെ വിദേശ 
താത പര്യംങള്‍ക്കു തീറെഴുതിക്കൊടുക്കുന്നു. മരുന്നുവിലകള്‍ വീണ്ടും കുതി 
ച്ചയ:ര; ന്നു. 


8) പല മരുന്നുകളും വീണ്ടും വിലനിയന്തണ പരിധിയില്‍നിന്നൊഴി 


വാക്കി. 
൧) പലതും ലൈസന്‍സിങ്ങില്‍ നിന്ന്‌ ഒഴിവാക്കപ്പെട്ടു. 


റ) 692 10870൧ നിയമങ്ങളിലെ മാറ്റങ്ങള്‍ ഇറക്കുമതി ഉദാരവതക്ക 
രണം. എക സിം സക്രിപ്പൂകള്‍ എന്നിവയെവ്പാം വിദേശ കമ്പനികളെ സഹായി 
ക്കുന്ന പ്രത്യക്ഷ നടപടികളാണ്‌. 


0) രൂപയുടെ മൂല്യശോഷണം മരുന്നുവിലകള്‍ കൂട്ടാനുള്ള ഉപാധിയായി. 


നാണയനിധി- ലോകബാങ്ക്‌ നയങ്ങള്‍ പൂര്‍ണമായി സര്‍ക്കാര്‍ സ്വീകരിച്ച 
തോടെ വില നിയന്തിത മേഖലകളില്‍പ്പോലും വിദേശകമ്പനികള്‍ നിരുപാ 
ധികം വില വര്‍ധിപ്പിച്ചു. ഇന്ന അമേരിക്കയേയും ॥1൧6 നെയും പേടിച്ച്‌ 
അവയ്യക്കേതിരെ നടപടിയെടുക്കാന്‍ പോലും സര്‍ക്കാരിനു കഴിയുന്നില്ല 


6. വരാന്‍പോകുന്ന രണ്ടു നടപടികള്‍ 


8) പുത്തന്‍ ഓഷധ നയം:- ഇതു തയ്യാറായിക്കഴിഞ്ഞു. ഇതിന്റെ വിശദാം 
ശം്ങള്‍ പ്രതംങ്ങളിലൂടെ പുറത്തു വന്നിരിക്കുന്നു. ഇതുപ്രകാരം 


1) ഇനി വില നിയന്തണം 59 മരുന്നുകള്‍ക്കു മാത്രമായിരിക്കും. മിക്ക 
അവശ്യ മരുന്നുകളും( ഏറ്റവുമധികം ഉപയോഗിക്കുന്ന ആന്റിബയോട്ടിക്കു 
കളായ ആംപിസിലിന്‍. അമോക്ടിസിലിന്‍. കോ--ട്രൈമോക്ച സോള്‍. ക്ഷയത്തി 
നും കുഷ്ടത്തിനുമുള്ള മരുന്നുകള്‍ എന്നിവയെല്ലാം? വില നിയന്ത്രണത്തിനു 
പുറത്തായിരിക്കും. 

1) മേഖല തിരിപ്പുള്ള ലൈസന്‍സിങ്‌ ഇല്ലാതാകും 

1) കൂടുതല്‍ ഇറക്കുമതി ഉദാരവത്‌ ക്കരണം 


[൧) ലാഭവിഹിതം വീണ്ടും കൂട്ടാനനുവാദം 
/) ൦682 കമ്പനികള്‍ക്കുള്ള പരിധി 519 ആക്കി ഉയര്‍ത്തും. 


15 


യായി 


ഈ നയങ്ങള്‍. പരാജയപ്പെട്ടെന്നു തെളിഞ്ഞു കഴിഞ്ഞ 1986 ലെ നയത്തി 
ന്റെ കൂടുതല്‍ അപകടകാരിയായ പതിപ്പാണ്‌. ഇതുമൂലം മരുന്നുവിലകള്‍ ഇനി 
യും ക്രമാതീതമായി വര്‍ധിക്കും. ആരോഗ്യരക്ഷാ സംവിധാനങ്ങള്‍ താറുമാ 
റാകും. വിദേശകമ്പനികള്‍ വീണ്ടും ആധിപത്യം സ്ഥാപിക്കും. നമ്മുടെ പണം 
പുറത്തോട്ടൊഴുകും. ം 


0) പേറ്റന്റ്‌ നിയമം ഭേദഗതി ചെയ്യാനുള്ള നീക്കം 


ഇന്ത്യന്‍ പേറ്റന്റ്‌ നിയമം മാറ്റിയെഴുതിക്കാനുള്ള അമേരിക്കന്‍ സമ്മര്‍ദം. 
ഇത്രയുംനാള്‍ നമ്മൂടെ ഭരണാധികാരികള്‍ ചെറുത്തുനിന്നു. ഇന്ന “ഡങ്കൽ” 
നിര്‍ദേശങ്ങള്‍ വഴി ഈ സമ്മര്‍ദം രൂക്ഷമായിരിക്കുന്നു. ഇന്നത്തെ സര്‍ക്കാറിന 
ഇതിനെ എതിര്‍ക്കാനുള്ള രാഷ ടീയ ഇഛാശക്തി നഷ്ടപ്പെട്ടിരിക്കുന്നു. 


പേറ്റന്റ്‌ നിയമ ഭേദഗതി ഇന്ത്യയുടെ സ്വാശ്യത്വത്തിലുന്നിയുള്ള വ്യവസാ 
യവതക്കരണത്തിന്റെ അന്ത്യംകറിക്കും. ഞഷധരംഗത്തെ ഇന്ത്യന്‍ കമ്പനികള്‍ 
മിക്കതും അടച്ചുപൂട്ടേണ്ടി വരും. 


7. സ്വാതന്ത്യത്തിനു വേണ്ടി വീണ്ടും സംഘടിക്കുക. 


ഇന്ന്‌ നാണയനിധി- ലോകബാങ്ക നയങ്ങള്‍. ഒരു ആഗോള ദരിദവതക്കര 
ണത്തിനു വഴിയൊരുക്കുകയാണ. “ആഭ്യന്തര വിപണികളിലെ ഡോളര്‍ വതക്ക 
രണം” (൧൦ദല്ടദ11ഠ0 ഠ ഠ്ഠനടട! ൦ റഥടേട) ആണ്‌ ഈ ദരിദരവത്‌ ക്കരണത്തിന്റെ 
മുഖ്യ ഉപാധി. ഈ നയങ്ങള്‍ തുടര്‍ന്നാല്‍ ഇന്ത്യയില്‍ ഓഷധങ്ങള്‍ക്കുള്ള വില 
കള്‍ അധികം താമസിയാതെ ഡോളര്‍ നിലവാരത്തിലാകും. അതായത്‌ ഇന്നു 
ള്ളതിന്റെ ഇരുപതോ മുപ്പതോ ഇരട്ടി! ഇന്ത്യയിലെ പാവപ്പെട്ടവരെ സംബന്ധി 
ച്ചേടത്തോളം വൈദൃശാസ്ത്രം തന്നെ അപ്രസക്തമായിത്തീരും. 


നമ്മുടെ ദേശീയ സമരത്തിന്റെ മുഖ്യ ലക്ഷ്യങ്ങളിലൊന്നായിരുന്നു സ്വാശര 
യത്വത്തിലൂുന്നിയുള്ള വികസനം. ഈ പാത കൈവെടിഞ്ഞ്‌ സാമാജ്ൃത്വ ശക്തി 
കളുടെ സമ്മര്‍ദങ്ങള്‍ക്കറു മുന്നില്‍ മുട്ടുമടക്കുന്നതിന്റെ പ്രത്യാഘാതങ്ങള്‍ അനു 
ഭവിക്കുന്നതു നാം മാത്രമായിരിക്കില്ല. നമ്മുടെ വരും തലമുറകള്‍ കൂടെയാ 
യിരിക്കും. ഈ പ്രത്യാഘാതങ്ങളുടെ ഒരു ആദ്യപടിയാണ്‌ ഓഷധ രഹഗത്തെ 
പ്രതിസന്ധി. 


നാല്‍പ്ലത്തിയഞ്ചു കൊല്ലത്തെ സ്വാതന്ത്യത്തിനു ശേഷം വീണ്ടുമൊരു 
കോളനിയാകാന്‍ നാം തയ്യാറല്ലെന്ന നമുക്ക്‌ ഉറക്കെ പ്രഖ്യാപിക്കേങടി 
യിരിക്കുന്നു. നമ്മുടെ സ്വാതുന്ത്യത്തെ തീറെഴുതികൊടുക്കാന്‍ ടിരുംങ! 
നില്‍ക്കുന്നവരെ അതില്‍നിന്നു പിന്ദ്തിരിപ്പിക്കേണ്ടിയിരിക്കുന്നു. അതി 
നായി നാം സംഘടിക്കേണ്ടിയിരിക്കുന്നു. 












കേരള ശാസ്ത്രസാഹിത്യ പരിഷത്ത്‌ 
ആവശ്യപ്പെടുന്നു 

ഓഷധ വില വര്‍ധന തടയുക. 

അവശ്യമരുന്നുകളുടെ ലഭ്യത വര്‍ധിപ്പിക്കുക. 


മരുന്നുകമ്പനികളുടെ കൊള്ളലാഭം 
അവസാനിപ്പിക്കുക. 


ഡങ്കൽ നിര്‍ദേശങ്ങള്‍ തള്ളിക്കളയുക. 


സാരമാജ്യത്വത്തിനു കീഴടങ്ങുന്ന നയങ്ങള്‍ 
ഉപേക്ഷിക്കുക. 


ഹാത്തിക്കമ്മറ്റി ശുപാര്‍ശകള്‍ നടപ്പിലാക്കുക. 


ജനകീയ ഓഷധനയം നടപ്പിലാക്കുക. 


